Kerala Gazette No. 22 dated 6th November 2012 . 
PART I 


GOVERN 


VT OF KES 


കേരള സർക്കാർ 


റവന്യു (എഫ്) വകുപ്പ് 


വിജ്ഞാപനം 


ജി . ഒ . ( എംഎസ്.) നമ്പർ 392/ 12 / റവന്യു . 


തിരുവനന്തപുരം, 2012 ഒക്ടോബർ 20 . 


പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ- സീതത്തോട് വില്ലേജിനെ വിഭജിച്ച്, അനുബന്ധ 
മായി ചേർത്തിരിക്കുന്ന ( അനുബന്ധം I, എയും ബിയും ) പട്ടികയിൽ പറഞ്ഞിട്ടുള്ള 
പ്രകാരം സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഉൾപ്പെടുത്തി 
സീതത്തോട് എന്ന പേരിൽ പുതിയ ഒരു വില്ലേജ് രൂപീകരിക്കുകയും ചിറ്റാർ ഗ്രാമ 
പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഉൾപ്പെടുത്തി നിലവിലുള്ള ചിറ്റാർ - സീതത്തോട് 
വില്ലേജിനെ ചിറ്റാർ വില്ലേജ് എന്ന് പുനർനാമകരണം ചെയ്തും, സീതത്തോട് 
വില്ലേജിന്റെ ആസ്ഥാനം സീ ത ത്താടും, ചിറ്റാർ വില്ലേജിന്റെ ആസ്ഥാനം 
ചിറ്റാർ ആയി നിശ്ചയിച്ചും, ഉടനെ പ ബ ല്യ ത്തിൽ വര ത്തക്ക വിധ ത്തിൽ 
പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . ബി . വത്സലകുമാരി, ഐ . എ .എസ്. 

പ്രിൻസിപ്പൽ സെക്രട്ടറി. 


അനുബന്ധം I ( എ ) 


1. താലൂക്കിന്റെ പേര് : റാന്നി 
2. നിലവിലുള്ള വില്ലേജിന്റെ പേര് : ചിറ്റാർ - സീതത്തോട് 
3. വിഭജനത്തിനുശേഷമുള്ള വില്ലേജുകളുടെ പേര് : സീതത്തോട്, ചിറ്റാർ 
4. സീതത്തോട് വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ വിശദാംശങ്ങൾ : 


സർവെ സബ്ഡിവിഷൻ വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹെ . ആർ. ച . മീ . 


സർവെ നമ്പർ 
സ്ഥിതിചെയ്യുന്ന 
പ്രദേശം 


കര 


923 


1- 1275 / 3 


1598 .20 . 88 


1 - 189 


212 .38. 80 


കക്കാട്ടുവാലി 
കോട്ടമൺപാറ 
അള്ളുങ്കൽ 
ആങ്ങമൂഴി 


1 - 116 


110 . 97 . 92 


1- 126 


151.70 . 82 


2073 . 28.42 


റവന്യൂ ഭൂമി ആകെ 
923 - ൽപ്പെട്ട വനഭൂമി 


കുമരംപേരൂർവടക്ക് 


61896 . 73 . 00 


ഗുഡിക്കൽ, 
റാന്നി, 
വടശ്ശേരിക്കര 
റേഞ്ചുകൾ 


ആകെ വിസ്തീർണ്ണം 


63970. 01.42 


5. സീതത്തോട് വില്ലേജിന്റെ ആസ്ഥാനം : സീതത്തോട് 
6. പുനഃസംഘടനയ്ക്കുശേഷം സീതത്തോട് വില്ലേജിന്റെ ആകെ വിസ്തീർണ്ണം : 

63970.01.42 ഹെക്ടർ ( 2073.28.42 ഹെ . + 61896. 73 .00 ഹെ .) 
7. സീതത്തോട് വില്ലേജിന്റെ അതിരുകൾ : 

കിഴക്ക് തമിഴ്നാട് ( തേനി വില്ലേജ്) 
തെക്ക് ചിറ്റാർ, തണ്ണിത്തോട് വില്ലേജ് 
പടിഞ്ഞാറ്- ചിറ്റാർ, പെരുനാട് വില്ലേജ് 
വടക്ക്- പെരിയാർ ടൈഗർ റിസർവ്വ്, വണ്ടിപ്പെരിയാർ വില്ലേജ് 


അനുബന്ധം I ( ബി ) 


1. വിഭജനത്തിനുശേഷം ചിറ്റാർ വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ വിശദാംശങ്ങൾ : 


സർ സബ്ഡിവിഷൻ വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹെ .ആർ. ച . മീ. 


സർവെ നമ്പർ 
സ്ഥിതിചെയ്യുന്ന 
പ്രദേശം 


കര 


( 1) 


( 2 ) 


( 3 ) 


939 


71. 08. 96 


കാരിക്കയം 
ചിറ്റാർ തെക്കേക്കര 


940 


84.48. 51 


941 


14 .20 . 49 


കൂത്താട്ടുകുളം 
മണക്കയം 


942 


33 . 47. 67 


943 


29. 09. 38 


കാരിക്കയം 


944 


08. 05 .75 


945 


05 .82.36 


എസ്റ്റേറ്റ് 
ചിറ്റാർ-എസ്റ്റേറ്റ് 
ചിറ്റാർ -എസ്റ്റേറ്റ് 
ചിറ്റാർ -എസ്റ്റേറ്റ് 


946 


380.54, 75 


947 


60 .55 , 12 


950 


00 . 16. 99 


കുമരംപേരൂർവടക്ക് 


951 


00. 17 . 40 


952 


03 . 82.44 


957 


00 . 08.09 


958 


00. 82 .55 


959 


00. 13 .75 


960 


00 .12 .54 


961 


01. 45.69 


962 


00. 19 .42 


963 


00 . 48.56 


964 


00 . 58.68 


965 


01. 65.92 


967 


01. 35 .97 


968 


91. 39.34 


970 


46. 68. 21 


971 


121. 36. 95 


923 


1 - 503 


545 . 89. 46 


1 - 45 


50.51 .22 


വയ്യാറ്റുപുഴ 
മൺപിലാവ് 
നീലിപിലാവ് 


1 - 105 


103 .36. 40 


1 - 96 


75.85.92 


മീൻകുഴി 


968 


Part 


496,19, 33 


റവന്യൂ ഭൂമി ആകെ 


2229 . 73 . 82 


923- ൽപ്പെട്ട വനഭൂമി 


3500.00.00 


ഗുഡിക്കൽ, 


റാന്നി, 


വടശ്ശേരിക്കര 
റേഞ്ചുകൾ 


- ആകെ വിസ്തീർണ്ണം 


5729.73.82 


2. ചിറ്റാർ വില്ലേജിന്റെ ആസ്ഥാനം : ചിറ്റാർ 
3. പുനഃസംഘടനയ്ക്കുശേഷം ചിറ്റാർ വില്ലേജിന്റെ ആകെ വിസ്തീർണ്ണം : 

5729.73.82 ഹെക്ടർ ( 2229 .73.82 ഹെ . + 3500.00 .00 ഹെ .) 


ന 


4. ചിറ്റാർ വില്ലേജിന്റെ അതിരുകൾ : 

കിഴക്ക് സീതത്തോട് വില്ലേജ് 


തെക്ക്- തണ്ണിത്തോട് വില്ലേജ് 
പടിഞ്ഞാറ് - വടശ്ശേരിക്കര വില്ലേജ് 


വടക്ക് - പെരുനാട് വില്ലേജ് 


അനുബന്ധം- 


II 


നിലവിലുള്ളത് 


മാറ്റേണ്ടത് 


താലൂക്ക് 


വില്ലേജ് 


ദേശം(കര) 


സർവ്വേനമ്പർ സബ് ഡിവിഷൻ നമ്പർ 


താലൂക്ക് 


വില്ലേജ് 


സർവെനമ്പർ 


കാരണത്താൽഏതു മാറ്റുന്നു 


സീതത്തോട്ചിറ്റാർ 


കുമരംപേരൂർ വടക്ക് 


റാന്നി 


സീതത്തോട് 


| 
ധco 


വിസ്തീർണ്ണ ബാഹുല്യം 


|923 


(1) 


( 2) 


(3) 


(4) 


(5) 


(6) 


(7) 


939 


940 


941 


942 


943 


944 


945 


946 


947 


95 0 


951 


952 


957 


958 


959 


960 


961 


962 


963 


964 


965 


967 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


968 


970 


971 


923 / 1 - 503 


923 / 1 - 45 
923/ 1 - 105 
971 / 1/ 96 
968 Part 
923 / 1- 1275 / 3 റാന്നി സീതത്തോട് 923 / 1- 1275 / 3 കക്കാട്ടുവാലി 

(F . P .) 
923 / 1 - 189 

923 / 1- 189 കോട്ടമൺപാറ 

(F .P .) 
923 / 1 - 116 

923 / 1 - 116 അള്ളുങ്കൽ 

(F . P .) 
923 / 1 - 126 

923 / 1 - 126 ആങ്ങമൂഴി 

| (F.P .) 
923 /Part 


923 


-- നില വിലുള്ള ചിറ്റാർ- സീതത്തോട് വില്ലേജ് വിഭജിച്ച് സീതത്തോട് എന്ന വില്ലേജ് 
രൂപികരിക്കുന്നതിനാൽ നിലവിലുള്ള ചിറ്റാർ - സീതത്തോട് വില്ലേജിലുള്ള സർവെ 923 - ൽപ്പെട്ട 
65396.73.00 ഹെക്ടർ റിസർവ് വനഭൂമിയിൽ (ഗൂഡിക്കൽ, റാന്നി, വടശ്ശേരിക്കര റേഞ്ച്) 3500. 00. 00 
ഹെക്ടർ വനം നില നിർത്തി 618 9 6.73.00 ഹെക്ടർ വനം നിർദ്ദിഷ്ട സീത ത്തോട് 
വില്ലേജിലേക്ക് മാറ്റാവുന്നതാണ്. 


